Government of Kerala 
കേരള സർക്കാർ 

2008 


Reg. No. രജി നമ്പർ 
KLITV ( N )/12/2006-2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


Vol. LIII ) 
വാല്യം 53 ) 


18th November 2008 
| 2008 നവംബർ 18 
27th Karthika 1930 
1930 കാർത്തിക 27 


No . 
നമ്പർ | 46 


തിരുവനന്തപുരം, ചൊവ്വ 


| PART II . 
Stores Purchase 


Agriculture Department 


ദർഘാസ് പരസ്യം 


കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ദർഘാസ് പാലക്കാട് 
പിൻ*സിപ്പൽ കൃഷി ആഫീസറുടെ അംഗീകാരത്തിന 
വിധയമായി താൽക്കാലികമായി ഉറപ്പിക്കുകയും 
നിരക്ക് അംഗീകരിച്ച് ഉത്തരവ് ലഭിച്ചുകഴിഞ്ഞാൽ 
കരാറുകാരൻ സ്വന്തം ചിലവിലും ഉത്തരവാദിത്വ 
ത്തിലും നല്ലയിനം ആറ്റുമണൽ ഫാമിൽ എത്തിച്ചു . 
തരേണ്ടതാണ്, 


(1 ) 


നമ്പർ എച്ച്. ഡി.എഫ് . 33( 2)/ 2008- 09 . 

2008 ഒക്ടോബർ 22 . 


മലമ്പുഴ എച്ച്. ഡി . ഫാമിലേക്ക് 2008 -09 
സാമ്പത്തിക വർഷത്തിലേക്ക് ആവശ്യമായ ഏക ദേശം 
32654 ) നല്ലയിനം ആമണൽ വിതരണംചെയ്യുന്ന 
തിന് മൽസര സ്വഭാവമുള്ള മുദ്രണം ചെയ്ത 
കർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ഒരു ക്യൂബിക് 
മീററർ ആറുമണൽ വിതരണം ചെയ്യുന്നതിന് ഇത 
രൂപ എന്ന് പ്രത്യകം രേഖപ്പെടുത്തിയിരിക്കണം 


- ദർഘാസ് കവറിനു പുറത്ത് നല്ലയിനം ആാറു 
ന ണൽ വിതരണം ചെയ്യുന്നതിനുളള ദർഘാസ 
എന്ന് പ്രത്യേകം എഴുതിയിരിക്കണം. കരാറു 
കാരൻ 2 ,500 രൂപ നിരതദവ ം കുഷി ഓഫീസർ 
എച്ച്. ഡി . ഫാം , , മലമ്പുഴ എന്ന വിലാസത്തിൽ 
സ്റേറററ് ബാങ്ക് ഓഫ്ഇൻഡ്യ, സിവിൽ സ്റേറഷൻ 
ശാഖ പാലക്കാട് മാറാവുന്ന ഡി . ഡി ., തിരിച്ചറിയൽ 
കാർഡിന്റെ ഒരു കോപ്പി എന്നിവ സഹിതം ദർഘാ 
സുകൾ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസു 
കൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 


ദർഘാസ് ഫോറങ്ങൾ എച്ച്. ഡി . ഫാം , 
മലമ്പുഴ കൃഷി ഓഫീസിൽ നിന്ന് എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും ഓഫീസ് സമയത്ത് ലഭിക്കുന്ന 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില 400 രൂപ 
( നികുതിക്കുപുറമേ യാണ് . ഇത് യാതൊരു കാരണ 
വശാലും തിരികെ ലഭിക്കുന്നതല്ല . പൂരിപ്പിച്ച് 
മർ ഘാസം സ്വീകരിക്കുന്ന അവസാന തീയതി 2008 
ഡിസംബർ മാസം 5 -ാം തീയതി പകൽ 11 മണി വരെ 
ആയിരിക്കും , ഒർഘാസുകൾ അന്നേദിവസം ഉച്ചയ്ക്ക് 
12 മണിക്ക് അപ്പോൾ സന്നിഹിതരായിരിക്കുന്ന 
കരാറുകാരുടെയോ പ്രതിനിധികളുടെയാ സാന്നി 
8°ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. (പസ്തുത 
ദിവസം അവധിയാവുകയാണെങ്കിൽ അടുത്ത പ്രവർത്തി 
ദിവസം ഇതേ സമയത്ത് ഇത് വ്യവസ്ഥയിൽ 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും, ഏററവും 


ദർഘാസുകൾ യാതൊരു കാരണവും പറയാതെ 
നീട്ടിവയ്ക്കുന്നതിനും നിർത്തിവയ്ക്കുന്നതിനും താഴെ 
ഒറ്റിട്ടിരിക്കുന്നആഫീസർക്ക് അധികാരം ഉണ്ടായിരി 
ക്കുന്നതാണ്. സർക്കാർ ദർഘാസുകൾക്കുളള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് മലമ്പുഴ എച്ച്. ഡി . ഫാം 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്, 


| (2) 


നമ്പർ എച്ച് . ഡി . എഫ്. 33 ( 3)/2008-09. 

- 2008 ഒക്ടോബർ 22. 
- മലമ്പുഴ എച്ച്. ഡി . ഫാമിലേക്ക് 2008 -09 
സാമ്പത്തിക വർഷത്തിലേക്ക് ആവശ്യമാ യ 367 m 
ഉണക്കി പൊടിച്ച ചാണകം വിതരണം ചെയ്യുന്നതിന് 
മത്സര സ്വഭാവമുളള മുദ്രണം ചെയ്ത ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . ഒരു ക്യുബിക് മീററർ ഉണക്കി 

ാടിച്ച ചാണകം വിതരണം ചെയ്യുന്നതിന് ഇത 
രൂപ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. 

- ദർഘാസ് ഫാറങ്ങൾ എച്ച്. ഡി , ഫാം , മലമ്പുഴ 
ആഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ആഫീസ് സമയത്ത് ലഭിക്കുന്നതാണ്. ദർഘാസ് 

ഫോറത്തിന്റെ വില 400 രൂപ നികുതിക്കു പുറമെ 
യാണ്, ഇത് യാതൊരു കാരണവശാലും തിരികെ 
ലഭിക്കുന്നതല്ല . പൂരിപ്പിച്ച ദർഘാസ് സ്വീകരിക്കുന്ന 
അവസാന തീയതി 2008 ഡിസംബർ മാസം 5 -ാം 
തീയതി പകൽ 11 മണി വരെ ആയിരിക്കും . 

ദർഘാസുകൾ അന്ന ദിവസം ഉച്ചയ്ക്കുശേഷം 
12 . 30 മണിക്ക് അപ്പോൾ സന്നിഹിതരായിരിക്കുന്ന 
കരാറുകആരുടെയോ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതായിരിക്കും, പ്രസ്തുത ദിവസം 
അവധിയാവുകയാണെങ്കിൽ അടുത്ത പ്രവർത്തി ദിവസം 
ഇതേ സമയത്ത് ഇതേ വ്യവസ്ഥയിൽ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും, ഏററവും കുറഞ്ഞ നിരക്ക 
രേഖപ്പെടുത്തിയ ദർഘാസ് പാലക്കാട് ( പ്രിൻസിപ്പൽ 
ൽ ആയി ആഫീസറുടെ അംഗീകാരത്തിന് വിധേയമായി 
താത്കാലികമായി ഉറപ്പിക്കുകയും നിരക്ക് അംഗീകരിച്ച് 
ഉത്തരവ് ലഭിച്ചുകഴിഞ്ഞാൽ കരാറുകാരന്റെ സ്വന്തം 
ചിലവിലും ഉത്തരവാദിത്വത്തിലും ഉണക്കി പൊളിച്ച് 
ചാണകം ഫാമിൽ എത്തിച്ചുതരേണ്ടതാണ്. 

- ദർഘാസീൻ കവറിനുപുരത്ത് ഉണക്കി പൊടിച്ച 
ചാണകം വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് 
എന്ന് പ്രത്യേകം എഴുതിയിരിക്കണം. കരാറുകാരൻ 
2, 500 രൂപ നിരതദ്രവ്യമായി കൃഷി മാഫീസർ, 
എച്ച്. ഡി . ഫാം , മലമ്പുഴ എന്ന പേരി ൽ സ്റേറററ 
ബാങ്ക് ഓഫ് ഇൻഡ്യ, സിവിൽ സ്റേറഷൻ ശാഖ , 
പാലക്കാട് മാറാവുന്ന ഡി , ഡി ., തിരിച്ചറിയൽ 
കാർഡിന്റെ ഒരു കോപ്പി എന്നിവ സഹിതം ദർഘാ 
സുകൾ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ദർഘാ 
സുകൾ കൈമാററം ചെയ്യുവാൻ പാടുള്ളതല്ല . 
- ദർഘാസുകൾ യാതൊരു കാരണവും പറയാതെ 
നീട്ടിവയ്ക്കുന്നതിനും നിർത്തിവയ്ക്കുന്നതിനും 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ആഫീസർക്ക് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ ദർഘാസുകൾക്കുള 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് മലമ്പുഴ എച്ച്. ഡി , ഫാം 
ഓഫീസുമായി ബന്ധപ്പെടുക, 
എച്ച്. ഡി , ഫാം , 

- (ഒപ്പ് ) 
മലമ്പുഴ, 

കൃഷി ഒാഫിസർ , 


